Kerala Gazette No . 45 dated 15th November 2011. 
PART III 


STORES PURCHASE 


Collegiate Education Department 

TENDER NOTICES 


- (1 ) 


കൊഴിഞ്ഞാമ്പാറ, ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, 
നാട്ടുകൽ- ൽ നിന്നും ദർഘാസ് ഫോറം വാങ്ങേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില 450 ( 400 + വാറ്റ് 50 ) 
ആകുന്നു . ദർഘാസ് ഫോറങ്ങൾ തപാൽ വഴി വേണ്ടവർ 
482 മണിയോർഡറായി അയയ് ക്കേണ്ടതാണ്. ചെക്ക്, 
ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല . 
യാതൊരു കാരണവശാലും അടച്ച തുക മടക്കിക്കൊടുക്കുന്നതല്ല . 


No, A1-151 / 2011 . 

17th October 2011. 
Sealed tenders are invited for the supply of Sports 
Goods to Govt. Arts & Science College, Kozhinjampara 
under plan fund for the year 2011- 12 for a total amount of 
| 1 , 50,000. 


The tenders should be superscribed “ No . A1/151/2011 
Sports Goods” under plan fund 2011- 12 and addressed to 
the Principal, Govt. Arts & Science College, Kozhinjampara, 
Nattukal P. O ., Palakkad , Pin -678 554 , so as to reach this 
office not later than on 21- 11- 2011, 2 p . m . Late tenders 
will not be accepted . Tenders are available on all working 
days till 2 p . m . The tenders will be opened at 3 p . m . 
on the same day in the presence of such of the tenderers 
or their authorised representatives who may be present at 
that time. 


- ദർഘാസ് ഫോറം കൈമാറുവാൻ പാടുള്ളതല്ല . 
ദർഘാസ് ഫോറം എല്ലാ പ്രവർത്തി ദിവസവും 2 മണിവരെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദ ർ ഘാസ് 
സമർപ്പിക്കുന്നതോടൊപ്പം 150- ന്റെ കേരള മുദ്രപത്രത്തിൽ 
ഉടമ്പടിയും ആനുപാതികമായി നിരതദ്രവ്യവും നൽകേണ്ടതാണ്. 
നിരതദ വ്യം ഒഴിവാക്കേണ്ടവർ ബന്ധപ്പെട്ട രേഖകൾ 
സമർപ്പിക്കേണ്ടതാണ്. 

ദർ ഘാസ് തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ 
റദ്ദാക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. 

വിതരണം ചെയ്ത സ് പോർട് സ് ഗുഡ് സ് 
ചുമതലപ്പെടുത്തിയ അധികാരികൾ പരിശോധിച്ചതിനുശേഷമേ 
ബില്ലുകൾ പാസ്സാക്കുകയുള്ളൂ. 


DETAILS OF EQUIPMENTS 
Items 


| Sl. No. 


Qty. 


Nos. 


- Tender forms are available from Principal, Govt. 
Arts & Science College , Kozhinjampara , Nattukal P . O ., 
Palakkad, Pin -678 554 on payment of 450 (Cost of the 
tender 400 + VAT 50 ) and via postal for 482 . 
Cheques , Demand Drafts, Postal Orders etc. will not be 
accepted. 

The tender shall be accompanied with written 
undertaking in Kerala Stamp Paper worth 100 . Eligible 
EMD may be sent accordingly . Firms exempted from EMD 
should produce relevant records from the competent 
authority. The supplied sports goods will have to be 
examined and certified by the officers concerned before 
making payments. 

The undersigned reserves full right to alter or to 
cancel the tender date , if it comes to be necessary . 


കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് & സയൻസ് 
കോളേജിലേക്ക് 2011 - 12 പ്ലാൻഫണ്ട് പ്രകാരം 1,50,000 -നുള്ള 

പോർട്സ് ഗുഡ്സ് വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്ത് കവറിനു പുറത്ത് “ദർഘാസ് നമ്പർ എ1/ 151/ 2011 

പോർട്സ് ഗുഡ്സ് വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ 
എന്ന് കാണിച്ചിരിക്കണം. മുദ്രവച്ച ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, കൊഴിഞ്ഞാമ്പാറ, 
നാട്ടുകൽ- 678 554 , പാലക്കാട്, കേരള എന്ന വിലാസത്തിൽ 
21-11 - 2011, 2 മണിവരെ സ്വീകരിക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 3 മണിക്ക് തൽസമയം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
കൊഴിഞ്ഞാമ്പാറ, സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 


Treadmill Electronics 
Wt. training equipment 
Lifting bars 
6 feet 
5 feet 
4 feet 
Adjustment dumbbells 
Weight 4 kg 
Weight 5 kg 
Zigzag bars 
Squatting stand (Multipurpose) 
Abdomen stand (Adjustable ) 
Parallel bar 
Weight & bar keeping stand 


- 7 


Items to be purchased through tender under the 
head of account 2202 -03 -800 -68 . Necessary arrangements 
please be made . 


ദർ ഘാസ് ഫോറം കൈമാറുവാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫോറം എല്ലാ പ്രവർത്തി ദിവസവും 2 മണിവരെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുന്നതോടൊപ്പം 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടിയും ആനുപാതികമായി നിര ത ദ വ്യ വും 
നൽകേണ്ടതാണ്. നിരതദ്രവ്യം ഒഴിവാക്കേണ്ടവർ ബന്ധപ്പെട്ട 
രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ 
റദ്ദാക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. 

വിതരണം ചെയ്ത കമ്പ്യൂട്ടറും മറ്റനു ബന്ധ 
ഉപകരണങ്ങളും അന്ധവിദ്യാർത്ഥികൾക്കുള്ള സോഫ്റ്റ്വെയറും 
ചുമതലപ്പെടുത്തിയ അധികാരികൾ പരിശോധിച്ചതിനുശേഷമേ 
ബില്ലുകൾ പാസ്സാക്കുകയുള്ളു. 


SPECIFICATION OF COMPUTER , SOFTWARE AND PRINTER FOR THE 

USE OF BLIND CANDIDATES 


No. A1 -151/2011-12/NAAC. 17th October 2011. 

Sealed tenders are invited for the supply of a 
Computer and accessories with software for blinds for the 
use of the blind students of the Govt. Arts & Science 
College , Kozhinjampara under plan fund for the year 
2011- 12 for a total amount of 60 ,000 . 

The tenders should be superscribed “ No. A1/ 151/ 
2011 - 12 /NAAC , Computer and accessories with software 
for blinds for the use of the blind students under plan 
fund 2011 - 12 and addressed to the Principal, 
Govt . Arts & Science College , Kozhinjampara , 
Nattukal P . O ., Palakkad , Pin -678 554 , so as to reach this 
office not later than on 21- 11 -2011, 2 p. m . Late tenders will 
not be accepted . Tenders are available on all working days 
till 2 p . m . The tenders will be opened at 3 p . m . on the 
same day in the presence of such of the tenderers or their 
authorised representatives who may be present at that time. 

Tender forms are available from Principal,Govt. Arts & 
Science College, Kozhinjampara , Nattukal P. O ., Palakkad , 
Pin - 678 554 on payment of 450 ( Cost of the tender 

400 + VAT 50 ) and via postal for 482 . Cheques , 
Demand Drafts , Postal Orders etc. will not be accepted . 

The tender shall be accompanied with written 
undertaking in Kerala Stamp Paper worth 100 . Eligible 
EMD may be sent accordingly . Firms exempted from EMD 
should produce relevant records from the competent 
authority. The supplied items will have to be examined and 
certified by the officers concerned before making 
payments . 

The undersigned reserves full right to alter or to 
cancel the tender date , if it comes to be necessary . 

- കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് & സയൻസ് 
കോളേജിലേക്ക് 2011- 12 പ്ലാൻ ഫണ്ട് പ്രകാരം 
60, 000 -നുള്ള കമ്പ്യൂട്ടറും മറ്റനുബന്ധ ഉപകരണങ്ങളും, 
അന്ധവിദ്യാർത്ഥികൾക്കുള്ള സോഫ്റ്റ്വെയറും വിതരണം 
ചെയ്യുന്നതിനുള്ളമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുപുറത്ത് “ദർഘാസ് 
നമ്പർ എ1/ 151/ 2011- 12 നാക് കമ്പ്യൂട്ടറും അന്ധവിദ്യാർത്ഥികൾ 
ക്കുള്ള സോഫ്റ്റ്വെയർ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ 
എന്ന്കാണിച്ചിരിക്കണം. മുദ്രവച്ച ദർഘാസുകൾ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, കൊഴിഞ്ഞാമ്പാറ, 
നാട്ടുകൽ-, 678 554, പാലക്കാട്, കേരള എന്ന വിലാസത്തിൽ 
21- 11 - 2011, 2 മണിവരെ സ്വീകരിക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 3 മണിക്ക് തൽസമയം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കു വാൻ ഉദ്ദേശിക്കുന്നവർ കൊഴിഞ്ഞാമ്പാറ 
ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, നാട്ടുകൽ- ൽ 
നിന്നും ദർഘാസ് ഫോറം വാങ്ങേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില 450 ( 400 + വാറ്റ് 50) ആകുന്നു . 
ദർ ഘാസ് ഫോറങ്ങ ൾ തപാൽവഴി വേണ്ടവർ 48 2 
മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. ചെക്ക്, ഡാഫ്റ്റ്, 

പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല . യാതൊരു 
കാരണവശാലും അടച്ച തുക മടക്കിക്കൊടുക്കുന്നതല്ല. 


Support for software and hardware synthesizers and 
Braille displays 

Screen sensitive and context sensitive help to learn 
the applications 

Complete on - line documentation 
Dictionary Manager for improved pronounciation 
Keyboard and hot key help to learn the keys 
Keyboard Manager for customizing layouts 
Frame Manager for non - standard applications 
Braille Printers 
Access to MS- DOS windows 
Support for Microsoft Active Accessibility in 


( 3 ) 


No. A1 -151/ 2011 - 12 /LAB & Library 17th October 2011 . 

Sealed tenders are invited for the supply of 
Laboratory Chemicals to the Science Departments of Govt. 
Arts & Science College , Kozhinjampara under plan fund 
for the year 2011-12 for a total amount of 2,15,000 . 

The tenders should be superscribed “No. A1/ 151/ 
2011 - 12 Laboratory Chemical & Lab Equipments under 
plan fund 2011 - 12 and addressed to the Principal, 
Govt. Arts & Science College , Kozhinjampara, 
Nattukal P. O ., Palakkad , Pin -678 554 , so as to reach this 
office not later than on 21 - 11 - 2011 , 2 p . m . Late tenders 
will not be accepted . Tenders are available on all working 
days till 2 p . m . The tenders will be opened at 3 p . m . 
on the same day in the presence of such of the tenderers 
or their authorised representatives who may be present at 
that time. 


Tender forms are available from Principal , Govt. Arts & 
- Science College, Kozhinjampara , Nattukal P. 0 ., Palakkad, 
Pin -678 554 on payment of 450 (Cost of the tender 

400 + VAT 50 ) and via postal for 482. Cheques , 
Demand Drafts , Postal Orders etc . will not be accepted . 


(1 ) 


( 2 ) 


( 3 ) 


( 4 ) 


Merek 
Burgoyne 


Nice 


Prowess 


Nice 


Merck 


Nice 


Nice 


| 5 Cholesterol extra pure 25 g x1 
6 Cholesterol 

- 5 g. x 1 
7 Egg albumen flakes 25 g. x1 
8 Ferrous sulphate 500 g, X1 
9 Mercuric sulphate 100 g. x 1 
10 Bacteriological peptone 500 g. x1 
| 11 Sodium sulphite anhydrous 500 g. x 1 
12 Beef extract 

500 g, x1 
13 Potassium hydroxide 500 g. x 1 
14 Manganese sulphate - 500 g. X1 
15 Soluble starch 

500 g, x1 
Salycylic acid 
17 Sodium thiosulphate 

(Na,S, 0 , 5H, 0 ) 
- 18 a-naphthylamine 
19 Sulphanilic acid 

TEMED 


Nice 


Nice 


Nice 


The tender shall be accompanied with written 
undertaking in Kerala Stamp Paper worth 100 eligible 
EMD may be sent accordingly. Firms exempted from EMD 
should produce relevant records from the competent 
authority . The supplied Laboratory chemicals will have to 
be examined and certified by the officers concerned before 
making payments. 

The undersigned reserves full right to alter or to 
cancel the tender date , if it comes to be necessary . 

കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് & സയൻസ് 
കോളേജിലേക്ക് 2011 - 12 പ്ലാൻഫണ്ട് പ്രകാരം 2, 15 , 000 
ത്തിനുള്ളലബോറട്ടറി കെമിക്കൽസ് & മൈക്രോബയോളജി 
ലാബ് എക്യുപ്മെന്റ് സ് വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്ത കവറിനുപുറത്ത് ദർഘാസ് നമ്പർ “ എ1/ 151/ 2011 - 12 
ലബോറട്ടറി കെമിക്കൽസ് വിതരണം ചെയ്യുന്നതിനുള്ള 
ടെണ്ടർ എന്ന് കാണിച്ചിരിക്കണം. മുദ്രവച്ച ദർഘാസുകൾ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, 
കൊഴിഞ്ഞാമ്പാറ, നാട്ടുകൽ, 678 554 - പാലക്കാട്, കേരള എന്ന 
വിലാസത്തിൽ 21- 11 -2011, 2 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് 
തൽ സമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
കൊഴിഞ്ഞാമ്പാറ, ഗവൺമെന്റ് ആർട്സ് & സയൻസ് കോളേജ്, 
നാട്ടുകൽ നിന്നും ദർഘാസ് ഫോറം വാങ്ങേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില 450 ( വില 400 + വാറ്റ് 50 ) 
ആകുന്നു . ദർഘാസ് ഫോറങ്ങൾ തപാൽവഴി വേണ്ടവർ 
-- 482 മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. ചെക്ക്, 

ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 
യാതൊരു കാരണവശാലും അടച്ച തുക മടക്കികൊടുക്കുന്നതല്ല. 

ദർഘാസ് ഫോറം കൈമാറുവാൻ പാടുള്ളതല്ല . 
ദർഘാസ് ഫോറം എല്ലാ പ്രവർത്തി ദിവസവും 2 മണിവരെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുന്നതോടൊപ്പം 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടിയും, ആനുപാതികമായി നിരതദ്രവ്യവും നൽകേണ്ടതാണ്. 
നിരതദ വ്യം ഒഴിവാക്കേണ്ടവർ ബന്ധപ്പെട്ട രേഖകൾ 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ 
റദ്ദാക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. 

വിതരണം ചെയ്ത ലബോറട്ടറി കെമിക്കൽ സ് 
ചുമതലപ്പെടുത്തിയ അധികാരികൾ പരിശോധിച്ചതിനുശേഷമേ 
ബില്ലുകൾ പാസ്സാക്കുകയുള്ളൂ. 
CHEMICALS AND Kits REQUIRED FOR B . Sc. PRACTICALS 


| 16 


21 


BIS -acrylamide 


2 
23 
24 
25 


Sodium dodecyl sulphate 
Lignin 
Luria Burtani readymade medium 500 g. x 1 Himedia 
Silica gel 


Cojugation demonstration kit 5 demonstrations Chromus 

biotech 
or Genei 


27 
28 
29 


Transformation kit 
Restriction digestion of DNA kit 
Blood grouping kit 


Widal test kit 


31 ASO test kit 

> Latex agglutination kit 
- RA (Rheumatoid Arthritis) kit 


Company 

( 4) 


33 
34 


HBs antigen kit 
RPR test kit 


Himedia 


Sl. No. Items 
(1) (2) 
1 Bacteriological agar 
2 Isoamyl alcohol 

3 Bromocresol green 
- 4 Bromothymol blue 


Quantity 

(3) 
500 g. x 2 
500 ml. x1 

5 g, x1 
5 g. X1 


Nice 
Nice 
Nice 


Government Arts & Science College , 
Kozhinjampara, 
Nattukal P. 0 .- 678 554, 


- 


( Sd.) 
Principal. 


QUOTATION NOTICE 


വിഷയം 


1. ബോട്ടണി 


2. ഇക്കണോമിക്സ് 
3. ഹിസ്റ്ററി 


- സൈക്കോളജി 


ഫിസിക്സ് 


ജ്യോഗ്രഫി 


7. ഫിലോസഫി 


- 8 . കോമേഴ്സ് 


No. A5/1620/2011- 12/ GCC/PLAN. 18th October 2011 . 

Quotations are invited from leading book sellers / 
publishers for the supply of books for 1 , 60, 000 to the 
college during 2011- 12 to under UGC XI plan fund as per 
terms and conditions given below . Quotations enclosed 
in sealed covers the superscibed “ Quotation for Supply 
of Library Books under plan fund 2011 - 12 should be 
addressed to the undersigned and reach the college office 
not later than 2 p .m . on 19 - 11- 2011. The maximum 
percentage of discount offered should be shown against 
each category and subject wise , discount for own 
publications should also be separately indicate . 
Quotations received late , on those not in sealed covers 
on nor, not properly superscribed on or those , which are 
ambiguous in any respect, will be summarly rejected . 

- Subject: - 1 . Botany 2 , Economics 3 . History 
4 . Psychology 5 . Physics 6 . Geography 7 . Philosophy 
8 . Commerce . 

List of books in each subject may comprise text 
books and reference books both Foreign and Indian . 
However , the offer may be made subject wise only . 

The quotations will be opened at 3 p .m . on the same 
day 19- 11 - 2011 in the presence of those of the 
quotationers or their agents who may be present at the 
time. 


ദർഘാസുകൾ " പ്രിൻസിപ്പാൾ, സർക്കാർ കോളേജ്, 
ചിറ്റൂർ, ചിറ്റൂർ കോളേജ് പി. ഒ ., പാലക്കാട് ജില്ല - 678 104 
എന്ന വിലാസത്തിൽ 19 - 11 - 2011 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. വൈകിവരുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കു ന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 
3 മണിക്ക് തത്സമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 

- ടെണ്ടർ തീയ തി യിൽ മാറ്റം വരു ത്തു ന്ന തി നോ , 
റദ്ദാക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


വിശദവിവരങ്ങൾ ഓഫീസിൽ നിന്നു ലഭിക്കുന്നതാണ്. 


Government College , 
Chittur. 


(Sd.) 
Principal. 


SHORT TENDER NOTICE 


No , A5 /1620/ 2011 - 12/ GCC/PLAN. 18th October 2011 . 

Sealed competitive tenders are invited for the supply 
of following items to Government College , Chittur, 
Palakkad. 

LIST OF ITEMS 


Name of Items 


Quantity 


No . 


1. Supply should be made as per the list of books 

proceeded along with the order. 
2. In case the successful quotationer who , after 

receipt of supply order defaults to make supply in 
full within the time limit prescribed their order will be 
cancelled and given to the next highest 
quotationers and the difference will be levied from 

the defaulted firm . 
3. Books should be delivered at the college general 

library at the suppliers own expense . 
4 . Payment will be made only after the receipt of 

books in good conditions and entering the same to 

stock . 
5 . The successful quotationer should furnish written 

undertaking in the Kerala stamp paper worth 100 
to the effect that the supply will be made in time 
and in satisfactory condition . 

2011 - 12 പ്ലാൻഫണ്ട് പദ്ധതിപ്രകാരം 1, 60, 000 
( ഒരു ലക്ഷത്തി അറു പ തി നാ യി രം രൂപ ) യ് ക്ക് ചിറ്റൂർ 
ഗവൺമെന്റ് കോളേജിലേക്ക് താഴെ പറയുന്ന ലൈബ്രറി 
പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ ഫോറത്തിൽ 
പറഞ്ഞവയ്ക്കുള്ളദർഘാസുകൾ ഉൾക്കൊള്ളുന്ന കവറിനു 
മുകളിൽ “ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന 
തിനുള്ള ടെണ്ടർ പ്ലാൻഫണ്ട് 2011 - 12 എന്ന് കാണിച്ചിരിക്കണം. 


1 


Digital Electronic Analytical Balance 
Readability 0.0001g- 220g 
Digital Electronic Analytical Top Loading 
Balance Readability 0 .001g-220g 
Water still, Colorimeter, Micropipette , 
Hot plate 
Mirror stereoscope , Pocket stereoscope , 
Stereo pair 
Digital PH Meter 

Chemicals for Chemistry , Zoology , Botany 
Estimated Cost - 2 ,00,000 . 


The tenders should be superscribed “ A5/ 1620 /2011 - 12 / 
GCC / Plan Supply of Digital Electronic Balance , 
Chemicals etc . addressed to the Principal, Government 
College Chittur, Chittur College P . O ., Palakkad -678 104 
so as to reach in this office not later than 2 p . m . on 
21 - 11 - 2011. Late tenders will not be accepted . The tenders 
will be opened at 3 p . m . on the same day in the presence 
of such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
Principal, Government College, Chittur, Chittur 
College P. O ., Palakkad , Kerala -678 104 obtain tender forms 
on which tenders should be submitted . Application for 
the tender should be accompanied by a cash remittance of 
- 416 ( 400 + 16 VAT) which is the price fixed for a set of 
tender forms and which is not refundable under any 
circumstances . The tender forms are not transferable . Sale 
of tender forms will be closed at 2 p . m . on every day . 
Those who have wish to get tender forms by post have 
to send 416 + 50 by Money Order. Cheques, Demand 
Drafts, Postal Orders etc ., will not be accepted towards 
the cost of tender forms. The form will not be sent by 
V . P. P. Duplicate tender forms if required will be issued at 
208 per copy and 50 per postage , Total 258 only . 

The tender should be accompanied with a written 
undertaking in Kerala Stamp Paper worth 100 and 
EMD may be sent accordingly . The payment of the 
supply of equipments should be made only after the 
testing of concerned authorities. 

The undersigned reserves full right to alter or to 
cancel the tender date if it comes to be necessary . 

ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലേക്ക് താഴെ പറയുന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, സർക്കാർ കോളേജ്, ചിറ്റൂർ, 
ചിറ്റൂർ കോളേജ് പി. ഒ., പാലക്കാട് ജില്ല - 678 104 എന്ന 
വിലാസത്തിൽ 21-11 -2011 - ന് ഉച്ചയ്ക്ക് 2 മണിവരെ സ്വീകരിക്കു 
ന്നതാണ്. വൈകിവരുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാ സു കൾ അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് 
തത്സമയം ഹാജരുള്ള കരാറു കാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ 
ചിറ്റൂർ സർക്കാർ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയ 
ത്തിൽനിന്ന് ദർഘാസ് ഫോറം വാങ്ങേണ്ടതാണ്. ദർഘാസ് 
ഫോറ ത്തിന്റെ വില 416 ( 400 + സെയിൽ ടാക് സ് 16 ). 
ദർഘാസ് ഫോറ ങ്ങൾ തപാൽവഴി ലഭിക്കേ ണ്ട വർ 466 
മണിഓർഡർ അയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 
വേണ്ടവർ 258 മണിയോർഡർ അയക്കേണ്ടതാണ്. ചെക്ക്, 
ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസ് ഫോറം കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് 
- ഫോറം എല്ലാ ദിവസവും വൈകുന്നേരം 2 മണിവരെ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന 

തോ ടൊപ്പം 100 - ന്റെ കേരള മുദ്രപത ത്തിൽ കരാർ 
- നൽകേണ്ടതാണ്. ആനുപാതിക തുക ഇ . എം . ഡി . ആയി 
നൽകേണ്ടതാണ്. 

- ടെണ്ടർ തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ റദ്ദാക്കു 
ന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്ത 
മാണ്. വിശദവിവരങ്ങൾ ഓഫീസിൽ നിന്നു ലഭിക്കുന്നതാണ്. 


Government College , 
Chittur. 


( Sd.) 
Principal. 


TENDER NOTICE 
[ No. 6/2011 -12/Plan ] 


No , A3/1422/ 2011 . 


- 17th October 2011. 


കമ 


ഇനവിവരം 


എണ്ണം 


നമ്പർ 


ഡിജിറ്റൽ ഇലക്ട്രോണിക് അനലിറ്റിക്കൽ 
ബാലൻസ് റീഡബിലിറ്റി 0.0001 g - 220 g. 
ഡിജിറ്റൽ ഇലക്ട്രോണിക് അനലിറ്റിക്കൽ 
ടോപ്പ് ലോഡിംങ്ങ് ബാലൻസ് റീഡബിലിറ്റി 
0.001 g - 220 g. 
വാട്ടർ സ്റ്റിൽ, കളറി മീറ്റർ, മെകോ 
പെപ്പെറ്റ്, ഹോട്ട് പ്ലേറ്റ് 
മിറർ സ്റ്റീരിയോസ്കോപ്പ്, പോക്കറ്റ് 
സ്റ്റീരിയോസ്കോപ്പ്, സ്റ്റീരിയോ പെയർ 
ഡിജിറ്റൽ പി . എച്ച്. മീറ്റർ 
കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എന്നീ 

ഡിപ്പാർട്ടുമെന്റുകളിലേക്കുള്ള കെമിക്കൽസ് 
- ( അടങ്കൽ തുക 2 ,00, 000.) 

ടെണ്ടർ ഫോറത്തിൽ പറഞ്ഞവയ്ക്കുള്ളദർഘാസുകൾ 
ഉൾക്കൊള്ളുന്ന കവറിനുമുകളിൽ നമ്പർ “ A5/ 1620 /2011 - 12/ 
GCC/ Plan ലാബ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ടെണ്ടർ 
എന്ന് കാണിച്ചിരിക്കണം. 


Sealed competitive tenders are invited for the supply 
of sports articles to the Government College , Kasaragod 
under 2202 -03 -800 -68 Maintenance of play grounds and 
other sports facilities [Plan 2011 - 12 ] for 50 ,000. 

The tender should be superscribed “ Tender for the 
supply of sports articles under State Plan (2011- 12 )” , and 
addressed to the Principal , Government College , 
Kasaragod , Vidyanagar P. O ., Kasaragod -671 123 . 

The last date and time for the receipt of the tender 
will be at 1 p . m . on 22- 11 - 2011 and the same will be 
opened at 2 p . m . on the same day in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. Late tenders will not be 
accepted on any account. 

The application for tender form should be 
accompanied by a cash remittance of 338 being the 
cost of tender form including VAT (cost of tender form 
300 + VAT 38 ). Tender forms are not transferable . Sale of 
tender form will be closed at 12 noon on 22 -11-2011. 


സ്വീകരിക്കുകയുള്ളു. ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതു 
സംബന്ധിച്ച നിരക്കുകളും നിബന്ധ ന ക ളും , വിതരണം 
ചെയ്യു വാ നെ ടുക്കുന്ന പര മാ വധി കാലാ വധി എന്നിവ 
വ്യക്തമായി പരാമർശിക്കേണ്ടതാണ്. നിരക്കുകൾക്ക് 31 - 3 - 2012 
വരെ സ്ഥിരതയുണ്ടായിരിക്കണം. 
- ദർഘാസിന്റെ കൂടെ 100 - ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിലുള്ള 
സമ്മതപത്രവും നിരതദ്രവ്യമായി മൊത്തം വിലയുടെ ഒരു 
ശത മാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് ക് പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, കാസർകോട്, വിദ്യാനഗർ പി. ഒ . എന്ന 
പേരിൽ ഡി . ഡി . യും അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 
അടക്കം ചെയ്യാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . കേരള 
സർക്കാർ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്മുഖേന രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള നിരതദ്രവ്യം സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്ക 
പ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ മതിയായ രേഖകൾ ഹാജരാക്കുന്ന 
പക്ഷം നിരതദ്രവ്യം ഒടുക്കേണ്ടതില്ല . 

- യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
- തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


Government College , 
Kasaragod. 


( Sd.) 
| Principal. 


Cheques , D . D . or the postal orders etc . will not be 
accepted towards the cost of tender form . Those who 
require the tender form by post, should send an amount 
of 388 [ 338 + 50 (Postal charge )] by Money Order. 
Application for tender form , to be sent by post, will be 
entertained only up to 14 - 11- 2011. 

Rates and conditions for the supply of lab 
equipments , maximum period required for the delivery of 
articles should clearly be mentioned . The rates should 
remain stable till 31 -3 -2012 . 

Every tender should be accompanied by an 
agreement in Kerala Stamp Paper worth 100 and an 
E .M . D . of 1 % of the quoted value in the form of D . D . 
in favour of the Principal, Government College , 
Kasaragod . 

Tender without E . M . D . will be rejected , but will be 
entertained from the firms which are exempted from 
furnishing E .M . D . on production of clear documentary 
evidence . 

The undersigned reserves the right to extend , cancel, 
or reject the tenders without assigning any reason 
thereof . 

കാസർകോട് ഗവൺമെന്റ് കോളേ ജിന് 2011 - 12 
സാമ്പത്തിക വർഷത്തേക്ക് 2202 - 03 - 800 - 68 കളിക്കളത്തിന്റെ 
നവീകരണവും മറ്റ് കായിക സാധ്യതയും ( പ്ലാൻ) എന്ന 
ശീർഷകത്തിൽ അനുവദിക്ക പ്പെട്ട തുക യിൽ 50 ,000 - ന് 
കായിക ഉ പ ക ര ണ ങ്ങ ൾ വാങ്ങു ന്ന തിനുള്ള മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് അടക്കം 
ചെയ്യുന്ന കവറിന് പുറത്ത് “ കായിക ഉപ ക ര ണ ങ്ങ ൾ 
വിത രണം ചെയ്യു ന്ന തിനുള്ള ദർഘാസ് ( പ്ലാൻ) 2011- 12 
എന്നെഴുതി പിൻ സി പ്പാൾ, ഗവൺമെന്റ് കോളേജ്, 
കാസർകോട്, പി . ഒ . വിദ്യാനഗർ, പിൻ- 671123 എന്ന വിലാസ 
ത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 22 - 11 - 2011 - നു ഉച്ചയ്ക്ക് 1 മണിയാണ്. 
വൈകിഎത്തുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 
2 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ യോ , 
ദർഘാസുകാർ അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസിനുള്ള അപേക്ഷ , ഫോറങ്ങൾ ലഭിക്കു വാൻ 
പിൻ സി പ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർകോട്, 
പി . ഒ . വിദ്യാന ഗർ, പിൻ - 671123 എന്ന വിലാ സ ത്തിൽ 
അപേക്ഷിക്കേ ണ്ട താ ണ് . അപേക്ഷയോടൊപ്പം ദർഘാസ് 

ഫോറ ത്തിന്റെ വില വിൽപ്പന നികു തി യ ടക്കം 338 
( ദർഘാസ് ഫോറത്തിന്റെ വില 300 + വാറ്റ് 38) പണമായി ഒടു 
ക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടില്ല . 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 22 - 11- 2011- ന് ഉച്ചയ്ക്ക് 
12 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫാറത്തിന്റെ വില 
ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫാറം രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ 398 (ദർഘാസ് 
ഫാറ ത്തിന്റെ വില 300 + വാറ്റ് 38 + തപാൽ ചാർജ്ജ് 50 ) 
മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. തപാൽവഴി ദർഘാസ് 
ഫോറത്തിനുള്ള അപേക്ഷ 14 - 11- 2011- ന് 2 മണിവരെ മാത്രമേ 


Drugs Control Department 

TENDER NOTICE 
No. 3135/2011/DTL . - 23rd September 2011 . 

Sealed tenders are invited for the supply of 
Chemical, Reagents , Glass Apparatus , Machineries , 
Equipments , Atomic Absorption Spectrophotometer 
etc . for the use of Drugs Testing Laboratory , 
Thiruvananthapuram . 
1. Tender No. 1/2011 - 12 -Machinery and 
Equipments 

ITEMS 
(a ) Water Still ( Buy Back Scheme) 

Vacuum Oven with Accessories 
(c ) Filtration Vacuum Pump 

Double Beam Spectro Photometer for 

Tubidimetric Analysis 
( e ) Dissolution Test Apparatus (Buy Back 

Scheme) 
Water bath 
Muffle Furnace 
Electronic Platform Balance 
Disintegration Test Apparatus (Buy 

Back Scheme) 
Abbe s Refractometer 
pH Meter 

Particle Counter 
( m ) HPLC Columns 
( n ) Screw Guage 
( 0 ) Batteries (Buy Back Scheme) etc . 


( d ) 


4 


(g ) 


2 


6 


5 


2 


6 


2 . Tender No. 2/ 2011 -12 - Materials and Supplies 

ITEMS 
Glass Apparatus , Chemicals , Reagents , Lal 
Reagents , HPLC Solvents and Miscellaneous 

items. 
3 . Tender No. 3 / 2011 - 12 - Atomic Absorption 

Spectrophotometer 
Cost of Tender forms: 

Original 4 , 800 + 4 % VAT ( 4, 992 ) for 
Tender No . 1 / 2011 -12 , 1 , 700 + 4 % VAT 
( 1 , 768 ) for Tender No . 2/ 2011- 12, 6, 000 + 
4 % VAT ( 6 ,240) for Tender No . 3 / 2011 - 12. 
Duplicate = 2 , 400 + 4 % VAT ( 2 , 496) , for 
Tender No . 1 / 2 011 - 12 , 850 + 4 % VAT 
( 884 ) for Tender No . 2 / 2011 -12, 
- 3 , 000 + 4 % VAT ( 3 , 1 20 ) for Tender 
No. 3 / 2011 - 12 . 


1. ടെണ്ടർ നമ്പർ 1/ 2011 - 12 - യന്ത്രസാമഗ്രികൾ 
- വിവ ര ണം - ഡിസ്ഇൻ ഗ ഷൻ ടെസ്റ്റ് അപ്പാ രറ്റ സ്, 
ഡിസൊല്യൂഷൻ ടെസ്റ്റ് അപ്പാരറ്റസ്, ഡബിൾ ബീം സ്പെക്ട്രോ 
ഫോട്ടോമീറ്റർ ഫോർ ഡർബിഡിമെടിക് അനാലിസിസ്, വാക്വം 
ഓവൻ വിത്ത് ആക്സസറീസ്, വാട്ടർ ബാത്ത്, വാട്ടർ സ്റ്റിൽ 
( ബ ബാക്ക് സ്കീം ), മഫിൾ ഫർണ സ് , പാർട്ടിക്കിൾ 
കൗണ്ടർ തുടങ്ങിയവ. 
2. ടെണ്ടർ നമ്പർ 2/ 2011- 12 - സാധന സാമഗ്രികൾ 
- വിവ ര ണം - കെമിക്കൽസ്, ഗ്ലാസ് ഉപക ര ണ ങ്ങൾ, റീ 
ഏജന്റ് സ് , ലാൽ റീ ഏജന്റ്, എച്ച്. പി . എൽ. സി . 

സോൾവെന്റ് തുടങ്ങിയവ. 
3. ടെണ്ടർ നമ്പർ 3/ 2011 -12 - അറ്റോമിക് അബ്സോർബ്ഷൻ 
സ്പെക്ടോ ഫോട്ടോമീറ്റർ. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ -- ടെണ്ടർ നമ്പർ 1/ 2011-12 - ന് 4,800 + 4 % 
വാറ്റ്, ടെണ്ടർ നമ്പർ 2/ 2011 -12 - ന് 1, 700 + 4 % വാറ്റ്, ടെണ്ടർ 
നമ്പർ 3/ 2011 - 12 - ന് 6,000 + 4 % വാറ്റ്. 

- പകർപ്പ് - ടെണ്ടർ നമ്പർ 1/ 2011-12 - ന് 2,400 + 4 % 
വാറ്റ്, ടെണ്ടർ നമ്പർ 2 / 2011- 12 - ന് 850 + 4 % വാറ്റ്, ടെണ്ടർ 
നമ്പർ 3 / 2011- 12 - ന് 3,000 + 4 % വാറ്റ്. 

- ദർഘാ സ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും - 21- 11 - 2011 വൈകുന്നേരം 4 മണിവരെ. 


| ( An amount of 40 is to be remitted additionally 
for sending tender forms by registered post) 

Last date and time for sale of tender forms — 
21- 11-2011, 4 p . m . 

Last date and time for receipt of tender forms — 
22- 11 - 2011, 4 p . m . 

| Date and time of opening of tender - 24- 11 - 2011 at 
11 a. m . for Tender No . 1 / 2011 - 12 , 24- 11 - 2011 at 2 , 30 
p . m . for Tender No . 2/ 2011 -12 , 24 -11 - 2011 at 12 Noon 
for Tender No . 3 /2011 -12 . 

Duplicate tenders will be issued only to those who 
have purchased original tender forms. 

Intending tenderers can obtain tender forms on 
application , from the Chief Government Analyst, Drugs 
Testing Laboratory , Thiruvananthapuram, Pin - 695 035, 
Phone - 0471 - 2570189 , on all working days during 
working hours. Cost of tender forms will be accepted 
only in form of cash or money order. Cheques , DDs, 
Postal Orders etc . will not be accepted . Fee once 
remitted will not be refunded under any circumstances. 
Tender forms are not transferable . Preliminary 
agreement in Kerala Government Stamp Paper worth 
| 100 and Earnest Money Deposit (EMD ) @ 1 % of the 
quoted value should also be submitted along with the 
tender. Sealed covers containing the tender shall be 
superscribed with the respective tender number. 

More details can be obtained from the office of the 
Chief Government Analyst, Drugs Testing Laboratory, 
Thiruvananthapuram on all working days. 

- ഡ്രഗ്സ്കൺട്രോൾ ഡിപ്പാർട്ടുമെന്റിന്റെ തിരുവനന്തപുരം 
ഡഗ്സ് ടെസ്റ്റിങ് ലബോറട്ടറിയുടെ ഉപയോഗ ത്തി നായി 
താഴെപറയുന്ന യന്ത്രസാമഗ്രികൾ, രാസവസ്തുക്കൾ, ഗ്ലാസ് 
ഉപകരണങ്ങൾ, അറ്റോമിക് അബ്സോർബ്ഷൻ പൊ 

ഫോട്ടോമീറ്റർ തുടങ്ങിയവ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള 
കമ്പ നി ക ളിൽനിന്നും/ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പൂ രി പ്പിച്ച് ദർ ഘാ സുകൾ ലഭി ക്കേണ്ട അ വ സാ ന 
തീയതിയും സമയവും- 22- 11 -2011 വൈകുന്നേരം 4 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും ടെണ്ടർ 
നമ്പർ 1/ 2011- 12 - ന് 24 - 11 - 2011, രാവിലെ 11 മണി, ടെണ്ടർ നമ്പർ 
2/ 2011 - 12 - ന് 24 - 11- 2011 , ഉച്ചയ്ക്ക് 2.30 മണി, ടെണ്ടർ നമ്പർ 
3/ 2011- 12 - ന് 24 - 11 - 2011, ഉച്ചയ്ക്ക് 12 മണി. 

അസ്സൽ ദർഘാ സു കൾ വാങ്ങു ന്ന വർക്കേ പകർപ്പ് 
ദർഘാസുകൾ നൽകുകയുള്ളു. 

ചീഫ് ഗവൺമെന്റ് അ ന ലി സ്റ്റ്, ഡഗ് സ് ടെസ്റ്റിംഗ് 
ലബോറട്ടറി, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് 
പണം അടച്ചോ മണിയോർഡറായോ അപേക്ഷിച്ചാൽ ദർഘാസ് 

ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറം രജിസ്റ്റേർഡ് 
തപാലായി ലഭിക്കേണ്ടുന്നവർ 40 അധികമായി അടയ്ക്കേ 
ണ്ടതാണ്. ചെക്കായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ദർഘാസിന്റെ 
വില സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസിന്റെ വില ഒരിക്കൽ 
അടച്ചാൽ യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. 
കൂടാതെ ഫോറം കൈമാറു വാനും പാടുള്ളത ല്ല . വിശദ 
വിവര ങ്ങൾ പ്രവൃത്തി ദിവസ ങ്ങ ളിൽ ഡഗ്സ് ടെസ്റ്റിംഗ് 
ലബോറ ട്ടറി ഓഫീസിൽ നിന്നും നേരിട്ടോ ഫോൺ 
മുഖേനയോ അറിയാവുന്നതാണ്. ( ഫോൺ നമ്പർ 0471- 2570189). 
പൂരിപ്പിച്ച ദർഘാ സു ക ളോ ടൊപ്പം കേരള സർക്കാരിന്റെ 
- 100 - ന്റെ മുദ്രപത ത്തിൽ രേഖ പ്പെ ടു ത്തിയ പാഥ മിക 
സമ്മ ത പത്രവും രേഖപ്പെടുത്തിയി രിക്കുന്ന തുകയ്ക്ക് 10% 
നിര ത ദ വ്യവുമായി നൽകേണ്ടതാണ്. ദർഘാസ് അടക്കം 
ചെയ്ത മുദ്രവച്ച കവറുകൾക്ക് പുറത്ത് ദർഘാസ് നമ്പർ 
രേഖപ്പെടുത്തേണ്ടതാണ്. 
Office of the Drugs 
Testing Laboratory, 

- ( Sd .) 
Thiruvananthapuram. 

Chief Government Analyst . 


(2) 


150 


25 


500 


20 


25 


25 


10 


ഉങ്ങ് 
സീതപ്പഴം 
തേക്ക് 
ചന്ദനം 
മണിമരുത് 
അശോകം 
പൂവരശ് 
മാവ് 
മന്ദാരം 
വേങ്ങ 
മുരിങ്ങ 
ആത്ത് 
പതിമുഖം 
നീർമാതളം 


Forest Department 

ദർഘാസ് പരസ്യം 
നമ്പർ എ . 1538 / 2011. 

2011 ഒക്ടോബർ 21. 
- മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള 
മലപ്പുറം/ നിലമ്പൂർ റെയിഞ്ചുകളിൽ 2011 - 12 - ലെ നഴ്സറി 
നിർ മ്മാ ണ ത്തിന് ആ വ ശ്യ മായ സാ ധ ന ങ്ങ ൾ ചുവടെ 
ചേർത്തിട്ടുള്ള പട്ടിക I , പട്ടിക II, പട്ടിക III , പട്ടിക IV 
എന്നിവ പ്രകാരം യഥാക്രമം വിശദമാക്കിയിട്ടുള്ള അളവിൽ 
പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപാദിപ്പിക്കുന്നതിന് 
നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ, ആറ്റുമണൽ, ചാണകം, 
എന്നിവ സപ്ലെചെയ്യുന്നതിന് പട്ടിക I, പട്ടിക II , പട്ടിക III, 
പട്ടിക IV എന്നിവയ്ക്കായി വെവ്വേറെയുള്ള ദർഘാസുകൾ 
അംഗീകൃത ഉൽപാദകരിൽ നിന്നും/ വിതരണക്കാരിൽ നിന്നും 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ 
പുറത്ത് പോളിത്തീൻ കവറുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ വൃക്ഷ ത്ത കൾ ഉൽപാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണ മേന്മയുള്ള വിത്തുകൾ സപ്ലെ ചെയ്യു ന്ന തി നുള്ള 
ദർഘാസ്, ആറ്റുമണൽ സപ്ലേ ചെയ്യുന്നതിനുള്ള ദർഘാസ് 
ചാണകം സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, മലപ്പുറം എന്ന മേൽവിലാസത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


200 


300 


പ്ലാവ് 


0 


സാത്തോഡിയം 


ഞാവൽ 


50 


അരിനെല്ലി 


പട്ടിക | 


ഏകദേശ അടങ്കൽ തുക - 3,00,000 . 
നിരതദ്രവ്യം - 7,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


- പോളിത്തീൻ കവറുകൾ 
പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ 12 സെ . മീറ്റർ X 
18 സെ . മീറ്റർ 180 ഗേജ് സൈസ് താഴ്ഭാഗത്ത് നിന്നും 
2 സെ . മീറ്റർ ഉയരത്തിലായി രണ്ട് പഞ്ച് ദ്വാരമുള്ളത് ( നാല് 
ദ്വാരം). 


ആവശ്യമുള്ള അളവ് ഏകദേശം 1150 കി . ഗ്രാം 
ഏകദേശ അടങ്കൽ തുക - 1, 44, 000 . 
നിരതദ്രവ്യം - 3,600. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


പട്ടിക III 

ആറ്റുമണൽ 
ആവശ്യമുള്ള അളവ് ഏകദേശം 36 ക്യൂ . മീറ്റർ 
ഏകദേശ അടങ്കൽ തുക - 54,000. 
നിരതദ്രവ്യം - 1,350 . 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


പട്ടിക - II 


വൃക്ഷതൈകൾ ഉൽപാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേന്മയുള്ള വിത്തുകൾ 


പട്ടിക -- IV 

ചാണകം (ഉണങ്ങിയത്) 
ആവശ്യമുള്ള അളവ്- ഏകദേശം 1500 കി. ഗ്രാം . 
ഏകദേശ അടങ്കൽ തുക - 75,000. 
നിരതദ്രവ്യം - 1,800 . 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ക്രമനമ്പർ 


വിത്തിന്റെ ഇനം 


ആവശ്യമുള്ള അളവ് 

( കി . ഗ്രാം ) 


- (3) 


മഹാഗണി 
കുമ്പിൾ 
അമ്പഴം 
നെല്ലി 
കണിക്കൊന്ന 


പട്ടിക I, പട്ടിക II , പട്ടിക III, പട്ടിക IV എന്നിവ 
പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളിൽ വ്യത്യാസം 
ഉണ്ടാകാവുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ 16 - 11 -2011- ന് 1 മണി വരെ സിവിൽ 
സ്റ്റേഷനിലുള്ള മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം 
3 മണി വരെ സ്വീകരിക്കുന്നതും, 3. 30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. 


പേര 


ചമത് 


ആര്യവേപ്പ് 


പ്രസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി പ്രഖ്യാപി | 10. മുളയ്ക്കുന്ന വിത്തുകളുടെ ഗുണനിലവാരത്തിന്റെ 
ക്കുന്ന പക്ഷം, അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 

അടിസ്ഥാനത്തിൽ മാത്രമേ അവസാന തുക നൽകുകയുള്ളു. 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 

കരാർ പ്രകാരമുള്ള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്ന 

തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
തു മാ ണ് .ഏതെങ്കിലും കാര ണ വശാൽ ഈ ദർഘാസ് 

വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
16 - 11 - 2011 -ാം തീയതി നടന്നില്ലെങ്കിൽ 23 - 11 - 2011, 30 - 11- 2011 
എന്നീ തീയതി ക ളിൽ മുകളിൽ പറഞ്ഞ സ്ഥലത്തും 

സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 

വാങ്ങേണ്ടതാണ്. 
സ മ യ | ം അ ് ത വ ്യ വ സ്ഥ ക ള പ പ ട ആ യ ത് 
നടത്തുന്നതായിരിക്കും. 

-- സ്റ്റോർ പർച്ചേസ് സംബ ന്ധിച്ച് കേരള സർക്കാർ 

പുറപ്പെടു വിച്ചിട്ടുള്ള വ്യവസ്ഥ കൾ പാലിക്കു വാൻ 
-- വ്യവസ്ഥകൾ 

ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപാദിപ്പി 

13 . കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
ക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ എന്നിവ 

മാന്വലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
കരാർ പ്രകാരം മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി 

ബാധകമാണ്. 
റെയിഞ്ചാഫീസറെ ഏൽപിച്ച് ദർഘാസുകാരൻ രസീത് 
വാങ്ങേണ്ടതാണ്. 

14 . യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള 

പൂർണ്ണ അധികാരം അസി. ഫോറസ്റ്റ് കൺസർവേറ്റർ 
2 . കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 

( സോഷ്യൽ ഫോറസ്ട്രി), മലപ്പുറത്തിൽ നിക്ഷിപ്തമാണ്. 
സ രണം സപ്ലെ ചെയ്യേ ണ്ട തും , വിത്തു കൾ 
30 - 11 - 2011 - നകവും അകവും പോളിത്തീൻ കവറുകൾ, കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 
ആറ്റുമണൽ, ചാണകം എന്നിവ 15 - 1 - 2012 - ന കവും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ 
സയെ പൂർത്തീകരിക്കേണ്ടതുമാണ്. 

0483 - 27348 03 എന്ന ഫോൺ നമ്പ രിലോ അന്വേഷി 
3 . മേൽപ്പറഞ്ഞ ദിവ സ ങ്ങൾക്കു ള്ളിൽ സപ്ല 

ക്കാവുന്നതാണ്. 
പൂർത്തിയാക്കാൻ സാധിക്കാത്തപക്ഷം ടി ദർഘാസ് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തര 

സോഷ്യൽ ഫോറസ്ട്രി 

- (ഒപ്പ്) 
വാ ദി ത്വത്തിൽ വീണ്ടും പോളിത്തീൻ കവറുകൾ, 

ഡിവിഷൻ ഓഫീസ്, അസി. ഫോറസ്റ്റ് കൺസർവേറ്റർ 
വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മ 

മലപ്പുറം സിവിൽ സ്റ്റേഷൻ, ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
ഉള്ള വിത്തു കൾ, ആറ്റു മണൽ, ചാണകം എന്നിവ 

മലപ്പുറം. 
വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മലപ്പുറം 
സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 

പട്ടികജാതി വികസന വകുപ്പ് 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനൊപ്പം ഹാജരാ 

ദർഘാസ് പരസ്യം 
ക്കേണ്ടതാണ്. 
- എസ്. എസ്. ഐ . യൂണിറ്റു കൾ നിര ത ദ്രവ്യം 

നമ്പർ കെ .1.- 95 / 2011. 

2011 ഒക്ടോബർ 20. 
നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ 

കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 

ട യി നിം ഗ് ഇ ൻ സ് പ ക് ട റാ ഫീ സി ൽ നി ന്നു 
യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 

കേരളാധീശ്വരപുരം ഐ . ടി . സി.- യിൽ സ്റ്റോറേജ് ടൈപ്പ് വാട്ടർ 
6 . പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അളവ് ഏകദേശം 

കൂളറും, വാട്ടർ പ്യൂരിറ്റിഫയറും ( 1 KVA Stablizer അടക്കം) 
മാത്രമാണ്. 

വിതരണം നടത്തി സ്ഥാപിക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം 
7. പോളിത്തീൻ കവറുകൾക്കും വിത്തിനങ്ങൾക്കും കിലോഗ്രാം സീൽ ചെയ്ത കവറു ക ളിൽ മത്സരാടിസ്ഥാ ന ത്തിലുള്ള 
അടി സ്ഥാ ന മാ ക്കിയുള്ള വില , ടാൻസ് പോർട്ടിംഗ് 

ദർഘാ സു കൾ പശ ് ത മായ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും 
ചാർജ്ജ്, മറ്റ് നില വിലുള്ള നികു തി കൾ എന്നിവ ക്ഷണിച്ചുകൊള്ളുന്നു . 
ചേർന്നുള്ള നിരക്ക് തുകയും, ആറ്റുമണൽ, ചാണകം 
സംബന്ധിച്ച് ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്ഉൾപ്പെടെയുള്ള 

അടങ്കൽ തുക - 24,300. 
നിരക്ക് തുകയും ആയിരിക്കണം ദർഘാസിൽ 

നിരതദ്രവ്യം - 1 % . 
രേഖപ്പെടുത്തേണ്ടത്. 

ദർഘാസ് ഫോറത്തിന്റെ വില - 300 + നികുതി. 
8 . - പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള ദർഘാ സി 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
നൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത അളവിലുള്ള രണ്ടു 
പോളിത്തീൻ കവറുകൾ കൂടി വച്ചിരിക്കണം. 

സമയവും - 19 - 11 -2011, 2 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിര തദവ്യ 

സമയവും- - 21 - 11- 2011, 11 മണി. 
തുകകൾക്ക് പുറമേ അടങ്കൽ തുകയുടെ ( 2.5 % ) രണ്ടര 
ശത മാനം തുക കൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് - ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ 21- 11- 2011, 3 മണി. 
7 (ഏഴ്) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 


4 , 


9 . 


അ 


Sl. No. 


Specification 


Quantity 

No. 


- Ultra violet water purifier (ISI marked, 

3 Stage purification stainless steel 
purification chamber , flow rate - 2 
Liters/minute, new uro look electronic 

monitoring advanced filtration system ) 
2 Warer Cooler 

(20 liters cooling capacity and 20 liters 
storage capacity, stainless steel tank , 
speedy drainage , automatic temperature 
control, faster cooling, partial stainless 
steel, compact space saving design , 
food grade plastic parts and eco 

Friendly refrigerant) 
3 1 KVA Stabilizer 

- Model VG - SD 100 


- 3. അ താത് ഐ . ടി . സി . ടയി നിംഗ് സൂപ്രണ്ടുമാർ 

പസ്തുത ഉപ ക ര ണ ങ്ങ ൾ വാങ്ങി പരി ശോ ധിച്ച് 
ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ ടി 

ഉപകരണങ്ങൾ സ്വീകരിക്കുകയുള്ളു. 
4. ടെണ്ടർ ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കു 
വനോ ഉള്ള അധികാരം പട്ടികജാതി വികസന വകുപ്പ് 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരിച്ചുനൽകുന്നല്ല. 
ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാ 
ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്ത് 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
-- സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
8. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 

വിലയായിരിക്കും. 


നിബന്ധനകൾ 


-- സർക്കാർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
- 10 . ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാഫുകൾ 

മു ത ലാ യ വ ദർ ഘാസ് ഫോറ ത്തിന്റെ വില യാ യി 
സ്വീകരിക്കുന്നതല്ല. 
പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുകയുടെ 
1 % ( ഒരു ശതമാനം) നിരതദ്രവ്യവും കെട്ടിവെയ്ക്കേ 
ണ്ടതാണ്. 


AM 
. 


പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 
ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകുപ്പ്, 
സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , 
കോഴിക്കോട്- 20 എന്ന വിലാസത്തിൽ സമർപ്പിക്കേ 
ണ്ടതും കവറിനുപുറത്ത് ദർഘാസ് പരസ്യ നമ്പരും ഏത് 
സ്ഥാപനത്തിലേക്ക് വാട്ടർ പ്യൂരിഫയറും അനുബന്ധ 
ഉപകരണങ്ങളും വിതരണം നടത്തുന്നതിനുള്ള ടെണ്ടർ 
എന്ന് എഴുതേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിലുള്ള പ്രാഥമിക കരാറും 
ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. വൈകി കിട്ടുന്ന ദർഘാസു 
കൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
പട്ടിക ജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 


- 12. ടെണ്ടർ സമർപ്പി ക്കു മ്പോൾ EMD Exemption 

ഉള്ള വരാണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും, അവർക്ക് Exemption അ നു വാദിച്ചിട്ടുള്ള 
ഉപക ര ണ ങ്ങ ളുടെ ലിസ്റ്റും - സാക്ഷ്യപ്പെടുത്തി 
വെച്ചിരിക്കേണ്ടതാണ്. 


2 . 


ഉത്തരമേഖല ട്രെയിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
- ട്രെയിനിംഗ് ഇൻസ്പെക്ടർ 

( ഇൻ - ചാർജ്ജ്). 


